Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


k 


OVERN 


ാർ 


ERALA 


VMENT OF 
नन्यावर 


जपनर 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


8th December 2009 
| 2009 ഡിസംബർ 8 
17th Agrahayana 1931 
1931 അഗ്രഹായനം 17 


48 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Health Services Department 


ക്വട്ടേഷൻ നോട്ടീസ് 


നമ്പർ ജി1- 6517 / 08. 


2009 ഒക്ടോബർ 30. 


ത്യ ശൂർ മെഡിക്കൽ കോളേജ് ആശു പ്രതിയിൽ 
ഉപയോഗത്തിൽ ഇരുന്നിരുന്ന KL 8 G 7885 മാരുതി ഓക്സി 
ആംബുലൻസ് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ വിൽക്കുന്നതിന് 
താത് പ ര്യ മു ള്ള വ രിൽ നിന്നും മത്സ രാ ടി സ്ഥാ ന ത്തിൽ 
ക്വട്ടേ ഷ നു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ക്വട്ടേ ഷ നു കൾ 
2009 ഡിസംബർ 22 - ന് ( 22 - 12 - 2009 , ചൊവ്വാഴ്ച ) രാവിലെ 
11 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 12 മണിക്ക് 
ഹാജരുള്ള ബന്ധ പ്പെട്ട കക്ഷി ക ളുടെ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കു ന്നതുമാണ്. ക്വട്ടേഷനിൽ ഏറ്റവും ഉയർന്ന തുക 
രേഖപ്പെടുത്തുന്ന ആളുടെ പേരിൽ ക്വട്ടേഷൻ ഉറപ്പിക്കുന്നതുമാണ്. 
ക്വട്ടേഷൻ സമർപ്പിക്കുമ്പോൾ നിരതദ്രവ്യം മെഡിക്കൽ കോളേജ് 
ആശു പ്രതി സൂപ ണ്ടിന്റെ പേരിൽ ഡി. ഡി . ആയി 
ക്വട്ടേഷനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ക്വട്ടേഷൻ ലഭിച്ചയാൾ 
ലേലത്തുകയും, വാറ്റുനികുതിയും അടക്കം മുഴുവൻ തുകയും 
അപ്പോൾത്തന്നെ കെട്ടിവെയ്ക്കേ ണ്ട തു മാ ണ്. ക്വട്ടേഷൻ 


സ്ഥിരപ്പെടുത്തിയതായി ഈ ഓഫീസിൽ നിന്നും രേഖാമൂലം 
അറിയിപ്പ് കിട്ടിയതിനുശേഷം വാഹനം സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
നീക്കംചെയ്യേണ്ടതുമാണ്. 

ഇനം KL 8 G 7885 മാരുതി ഓമനി ആംബുലൻസ്. 
- സർവ്വേ റിപ്പോർട്ട് - D3- 706 / 89 /36/ 3 അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പി . ഡബ്ലു . ഡി . ( മെക്. ഡിവിഷൻ) 
ചാലക്കുടി, തീയതി 19 - 9 - 2008. 

- നിരതദ്രവ്യം - ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % . 

- ക്വട്ടേഷൻ തുറക്കുന്ന സ്ഥലം- മെഡിക്കൽ കോളേജ് 
ആശുപ്രതി, തൃശ്ശൂർ. 
- ക്വട്ടേഷൻ തീയതി 2009 ഡിസംബർ 22 , 11മണി. 

ക്വട്ടേഷൻ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിയമങ്ങളും 
ഈ ക്വട്ടേഷനും ബാധകമാണ്. ക്വട്ടേഷനുകൾ സ്വീകരിക്കുന്നതിനും 
നിര സി ക്കു ന്ന തിനും ഉള്ള അധികാരം സൂപ ണ്ടിൽ 
നിക്ഷിപ്തമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവർത്തി 
ദിവ സ ങ്ങ ളിൽ സൂപ ണ്ട് ഓഫീസിൽ അ ന്വേ ഷി ച്ചാൽ 
അറിയാവുന്നതാണ്. 
ഗവ . മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, 

( ഒപ്പ്) 
മുളങ്കുന്നത്തുകാവ്, തൃശ്ശൂർ. 

സൂപ്രണ്ട്. 


Gaz . No.48 DTP (Health ) 


